Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Reg. No. KL / TV( N )/634/2018- 20 


- കാൽ 


GOVERNN 
SH 


ം 


ക്കാർ 


രള സർക്ക 
NMENT OF 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 7 


നമ്പർ 


2018 ജൂ ലൈ 10 
| 10th July 2018 
1193 മിഥുനം 26 
26th Mithunam 1193 
1940 ആഷാഢം 19 
19th Ashadha 1940 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


Gaz , No. 28/ 2018 /DTP ( Co - operative ). 


237 


10th JULY 2018] 


KERALA GAZETTE 


1059 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 

പ്രാഥമിക വിജ്ഞാപനം 
(1950 - ലെ തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിലെ 37, 38 വകുപ്പുകൾ പ്രകാരം പുറപ്പെടുവിക്കുന്നത്) 
നമ്പർ ആർ. ഒ. സി. 25232/16 / ഗ്രാന്റ്. 

| 2018 മാർച്ച് 31. 
എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ കൂത്താട്ടുകുളം വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ 
ശ്രീമഹാദേവ ക്ഷേത്രവും വസ്തുക്കളും കൈവശംവച്ച് ഭരണം നടത്തുന്ന അത്തിമൺ ഇല്ലക്കാരുടെ നിരുത്തരവാദപരമായ പ്രവർത്തികളും 
കെടുകാര്യസ്ഥതയും കാരണം ക്ഷേത്രം നശിച്ചുകൊണ്ടിരിക്കുന്നതായും ക്ഷേത്ര വസ്തുവകകൾ നഷ്ടപ്പെടുന്നതായും ആരോപിച്ച് ടി 
ക്ഷേത്രവും വസ് തു വ ക കളും തിരു വി താ കൂർ ദേവസ്വം ബോർഡിനോട് ഏറ്റെടു ക്കു വാൻ നിർദ്ദേ ശി ക്ക ണ മെന്ന് 
ആവശ്യപ്പെട്ടുകൊണ്ട് ശിവസ്വം ക്ഷേത്ര ധർമ്മപാലന സമിതിയും മറ്റ് രണ്ടുപേരും ചേർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ 
റിട്ട് പെറ്റീഷൻ 284 / 2017 -ാം നമ്പരിൽ കേസ് ഫയൽ ചെയ്തു . ബഹുമാനപ്പെട്ട ഹൈക്കോടതി 12 - 1 - 2017 - ൽ പുറപ്പെടുവിച്ച 
വിധിന്യായത്തിൽ ഈ ക്ഷേത്രത്തിൽ താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ നിരവധി വർഷങ്ങളായി നിർവ്വഹിക്കപ്പെടുന്നില്ല എന്ന് 
ക്ഷേത്ര തന്ത്രിതന്നെ പറയുന്ന സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ നിയമപ്രകാരം ചെയ്യാൻ 
കഴിയുന്ന നടപടികൾ മൂന്നു മാസങ്ങൾക്കുള്ളിൽ കൈക്കൊള്ളുവാൻ നിർദ്ദേശിച്ചുത്തരവായി. ഈ വിധിന്യായത്തിനെതിരെ 
അത്തിമൺ ഇല്ലക്കാർ ഫയൽ ചെയ്ത റിവ്യൂ പെറ്റീഷനിന്മേൽ 7 - 2 - 2017 - ൽ പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ ഇതു സംബന്ധിച്ച് 
ഇല്ലത്തിന് പറയുവാനുള്ളത് ദേവസ്വം ബോർഡിൽ എഴുതി നൽകുവാൻ നിർദ്ദേശിച്ചുത്തരവായി. 

ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രവും അനുബന്ധ വസ്തുക്കളും സംരക്ഷിക്കു 
ന്നതിന് തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നടപടികൾ കൈക്കൊള്ളുവാൻ 4- 2 -2017 - ൽ 
ദേവസ്വം കമ്മീഷണറെ ബോർഡ് ചുമതലപ്പെടുത്തി. ബോർഡുത്തരവിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിന്റെ നിലവിലെ സ്ഥിതി 
വിവരങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർക്കും ലാൻഡ് സ്പെഷ്യൽ 
ആഫീസർക്കും 23 - 2 - 2017 - ൽ ദേവസ്വം കമ്മീഷണർ നിർദ്ദേശം നൽകി. വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ 9 - 3 - 2017 - ൽ 
പ്രാഥമിക റിപ്പോർട്ട് നൽകി. ലാൻഡ് സ്പെഷ്യൽ ആഫീസർ 16 - 3 - 2017 - ലും റിപ്പോർട്ട് നൽകി. ക്ഷേത്രത്തിന്റെ നിലവിലെ 

കൈവശക്കാരനായ ശ്രീ . എം . പി . പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്രം ദേവസ്വം ബോർഡിന് വിട്ടുതരാൻ തയ്യാറല്ലെന്നും ആകയാൽ 
വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഏറ്റെടുക്കൽ നടപടി നടത്താവൂ എന്നും വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണ 
റുടെ റിപ്പോർട്ടിൽ പറയുന്നു . ലാൻഡ് സ്പെഷ്യൽ ആഫീസറുടെ റിപ്പോർട്ടിൽ ക്ഷേത്രത്തിന്റെ നിലവിലെ ശോചനീയമായ 
അവസ്ഥയെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു . ക്ഷേത്രമുതലുകൾ വളരെയധികം നഷ്ടപ്പെട്ടിട്ടുള്ളതായും കൂത്താട്ടുകുളം 
വില്ലേജിലെ റവന്യൂ റിക്കാർഡുകൾ പരിശോധിച്ചതിൽ വിവിധ സർവ്വേ നമ്പരുകളിലായി ഏക്കർ കണക്കിന് ഭൂമി ക്ഷേത്രം വകയായി 
രേഖകളിൽഉണ്ടെങ്കിലും നിലവിൽ ആ വസ്തുക്കളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടതായും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പൗരാണികതയും 

കൈമുതലായുള്ള ഈ ക്ഷേത്രം ദേവസ്വം ബോർഡ് നിയമപ്രകാരം ഏറ്റെടുക്കുവാനുള്ള നടപടികൾ നടത്തണമെന്നും പറയുന്നു. 
തുടർന്ന് അത്തിമൺ ഇല്ലത്തിന്റെ പ്രതിനിധി ശ്രീ . എം . പി . പരമേശ്വരൻ നമ്പൂതിരി, ശ്രീ . ശങ്കരനാരായണൻ നമ്പൂതിരി ശിവസ്വം 
ധർമ്മപാലന സമിതിയുടെ പ്രതിനിധി ശ്രീ . ആർ. ശ്യാംദാസ് എന്നിവർക്ക് നോട്ടീസ് നൽകി അവരുമായി ദേവസ്വം കമ്മീഷണർ 
ചർച്ച നടത്തി. തുടർന്ന് ദേവസ്വം കമ്മീഷണർ ബോർഡിലേയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു . തുടർന്ന് വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറെ 
അന്വേഷണത്തിനായി നിയോഗിച്ചു . 21- 11- 2017 - ൽ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ അന്വേഷണ റിപ്പോർട്ട് നൽകി. പ്രസ്തുത 
റിപ്പോർട്ടിൽ ഇപ്പോൾ ക്ഷേത്രഭരണം കയ്യാളുന്ന അത്തിമൺ ഇല്ലക്കാരുടെ നിരുത്തരവാദപരമായ പ്രവർത്തികൾമൂലം നാലമ്പലം, 
ബലിക്കൽപ്പുര, മണ്ഡപം, തിടപ്പള്ളി, മറ്റ് അനുബന്ധ കെട്ടിടങ്ങൾ എന്നിവ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ജീർണ്ണാവസ്ഥയിലാണെന്നും 
ഒരു ശാന്തിക്കാരൻ മാത്രമേ ജീവനക്കാരനായിട്ടുള്ളുവെന്നും, കാണിക്ക് യഥാക്രമം സ്വീകരിച്ച് മുതൽ കൂട്ടുകയോ, വഴിപാടുകൾക്ക് 
രസീത് എഴുതുകയോ ചെയ്യാറില്ലെന്നും തിരുവാഭരണങ്ങളോ ഭരണിപാത വകകളോ യാതൊന്നും കാണപ്പെടുന്നില്ലെന്നും 
വ്യക്തമാകുന്നു . 

ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം കമ്മീഷണർ 20 - 12 - 2017 - ൽ ബോർഡിലേക്ക് 
റിപ്പോർട്ട് അയച്ചു . പ്രസ്തുത റിപ്പോർട്ടിൽ ക്ഷേത്രഭരണം നടത്തിവരുന്ന കുടുംബക്കാരെ ഉൾപ്പെടുത്തി ബോർഡ് ഒരു ചർച്ച 
നട ത്തു ന്ന തിന് ശുപാർശ ചെയ്തു . അതിന്റെ അടി സ്ഥാ ന ത്തിൽ ബോർഡ് 17 - 1 - 2018 - ൽ ക്ഷേത 
ഭരണം നടത്തുന്ന കുടുംബക്കാരുടെ രണ്ടു പ്രതിനിധികൾ, ശിവസ്വം ട്രസ്റ്റിന്റെ രണ്ടു പ്രതിനിധികൾ എന്നിവരെ നേരിൽ കേട്ടു . 
ക്ഷേത്രം തങ്ങളുടെ കുടുംബസ്വത്താണെന്നും അത് ദേവസ്വം ബോർഡിന് വിട്ടുതരാൻ തയ്യാറല്ല എന്നും ഇല്ലം പ്രതിനിധികൾ 
അറിയിച്ചു . എന്നാൽ കുടുംബക്ഷേത്രമാണെന്ന് തെളിയിക്കാനുള്ള രേഖകളൊന്നും ഹാജരാക്കിയില്ല . ശിവസ്വം ട്രസ്റ്റ് പ്രതിനിധികൾ 
ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്നും ക്ഷേത്രം അത്തിമൺ ഇല്ലക്കാരുടെ സ്വകാര്യസ്വത്താണ് എന്ന വാദം 
അംഗീകരിക്കാൻ കഴിയില്ല എന്നും, പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രത്തെ കുടുംബക്ഷേത്രമായി കണക്കാക്കാൻ 
കഴിയില്ലായെന്നും അവകാശപ്പെട്ടു . 

മേൽ വിവരിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിലും ബഹുമാനപ്പെട്ട് ഹൈക്കോടതിയുടെ വിധിന്യായത്തിലെ നിർദ്ദേശം 
അനുസരിച്ചും അതിപുരാതനമായ ഈ ക്ഷേത്രത്തെ അതിന്റെ എല്ലാ തനിമയോടുംകൂടി സംരക്ഷിക്കുന്നതിനും ക്ഷേത്രാചാരങ്ങൾ 
പ്രകാരമുള്ള പൂജാവിധികൾ പരിപാലിക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തുന്നതിനും ദേവസ്വം ഭരണത്തിലെ കെടുകാര്യസ്ഥത അവസാനി 
പ്പിക്കുന്നതിനുള്ള സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുക്കുന്നതിനും ബോർഡ് തീരുമാനിച്ചു . വില്ലേജ് റവന്യൂ റിക്കാർഡുകളിൽ ദേവസ്വം 
എന്ന പേരിലുള്ള സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത്. ദേവസ്വം ഭൂമി ഏതെങ്കിലും സ്വകാര്യ വ്യക്തിക്കോ കുടുംബത്തിനോ 

കൈമാറിയതായി രേഖകൾ ഒന്നുംതന്നെ ഹാജരാക്കുവാൻ അത്തിമൺ ഇല്ലത്തിന് സാധിച്ചിട്ടില്ല . ആകയാൽ കൂത്താട്ടുകുളം ദേവസ്വം 
പൊതു ക്ഷേത്രമായി പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് ദേവസ്വം ബോർഡിന് ഉത്തമമായി ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
കൂത്താട്ടുകുളം മഹാദേവക്ഷേത്രം, ക്ഷേത്രക്കുളം, ഹയർസെക്കന്ററി സ്കൂൾഉൾപ്പെടെയുള്ള അനുബന്ധ സ്വത്തു വകകളും 
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതിനു തീരുമാനിക്കുന്നു. 

-- ടി തീരുമാനത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും തർക്കമുള്ളപക്ഷം ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ച തീയതി മുതൽ 30 
ദിവസങ്ങൾക്കകം സെക്രട്ടറി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നന്തൻകോട്, തിരുവനന്തപുരം- 3 എന്ന മേൽവിലാസത്തിൽ 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. പ്രസ്തുത ആക്ഷേപങ്ങൾ പരിശോധിച്ച് അന്തിമ തീരുമാനം ബോർഡ് കൈക്കൊള്ളുന്നതാണ്. 
ആക്ഷേപങ്ങളൊന്നും ലഭിക്കാത്തപക്ഷം ഈ വിജ്ഞാപന തീയതി മുതൽ എട്ട് ആഴ്ച പൂർത്തിയാകുന്ന മുറയ്ക്ക് ക്ഷേത്രം 
ഏറ്റെടുത്തതായി കണക്കാക്കുന്നതും ആയത് പ്രകാരമുള്ള അനന്തര നടപടികൾ കൈക്കൊള്ളുന്നതുമായിരിക്കും എന്ന വിവരം 
ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ദേവസ്വം കമ്മീഷണർ ആഫീസ്, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
ദേവസ്വം കമ്മീഷണർ. 


459 


